_» 1445/11/16 


y 
e 


= 


വിഷയം 


ഹജജ്‌ : 
അനേകം 
സല്‍കര്‍മങ്ങളുടെ 
കലവറ 


ശൈഖ്‌ ഡോ 
അബ്ദുല്‍ മുഹ്സിന്‍ 
അല്‍ ഖാസിം 


മസ്തിദുന്നബവിയിലെ ഇമാമും ഖതീബും 


൫ a-alqasim.com 


ഹജ്ജ്‌ അനേകം സല്‍കര്‍മങ്ങളുടെ കലവറ 1 


ഹജ്ജ്‌ : അനേകം സല്‍കര്‍മങ്ങളുടെ കലവറ 


സര്‍വ്വ സ്തുതികളും അല്ലാഹുവിനുള്ളതാകുന്നു. അവനെ നാം 
വാഴ്ത്തുകയും അവനോട്‌ സഹായമര്‍ത്ഥിക്കുകയും പാപമോചനം തേടുകയും 
ചെയ്യുന്നു. സ്വന്തം നഫ്സിന്റെ ഉപദ്രവങ്ങളില്‍ നിന്നും നമ്മില്‍ നിന്ന്‌ 
സംഭവിക്കുന്ന തിന്മകളില്‍ നിന്നും അവനോട്‌ നാം അഭയം തേടുന്നു. അവന്‍ 
ആര്‍ക്കാണോ സന്മാര്‍ഗം നല്‍കിയത്‌ അവരെ വഴിതെറ്റിക്കാന്‍ ആര്‍ക്കും 
സാധ്യമല്ല. അവന്‍ വഴിക്കേടിലാക്കിയവരെ സന്മാര്‍ഗത്തിലാക്കാനും ആര്‍ക്കും 
സാധ്യമല്ല. അല്ലാഹു മാത്രമാണ്‌ ആരാധനക്കര്‍ഹനെന്നും അവന്‍ ഏകനാണ്‌, 
അവന്‌ യാതൊരു പങ്കാളികളുമില്ല എന്നും ഞാന്‍ സാക്ഷ്യം വഹിക്കുന്നു. 
മുഹമ്മദ്‌ നബി -- അവന്റെ അടിമയും റസൂലുമാണെന്നും ഞാന്‍ സാക്ഷ്യം 
വഹിക്കുന്നു. അവിടുത്തേക്കും അവിടുത്തെ കുടുംബത്തിനും സ്വഹാബത്തിനും 
അല്ലാഹു സ്വലാത്തും ധാരാളം സലാമും ചൊരിയട്ടെ. 

അമ്മാ ബദ്‌ 2): 

അല്ലാഹുവിന്റെ അടിമകളെ, അല്ലാഹുവെ സൂക്ഷിക്കേണ്ടത്‌ പോലെ 
സൂക്ഷിച്ച്‌ ജീവിതം ക്രമീകരിക്കുക. സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും 
അല്ലാഹു കാണുന്നു എന്ന്‌ ബോധത്തോടെ ജീവിക്കുക. 

അയ്യുഹല്‍ മുസ്‌ലിമൂന്‍ : (മുസ്ലിമീങ്ങളെ) 

അല്ലാഹു തആലാ അവന്റെ സൃഷ്ടികളെ പടച്ചത്‌ അവനെ 
ആരാധിക്കുവാന്‍ വേണ്ടിയാണ്‌. അതിനാല്‍ അവനെ അനുസരിക്കാന്‍ 
അവരോട്‌ കല്‍പ്പിക്കുകയും, അവനെ ധിക്കരിക്കുന്നതില്‍ നിന്ന്‌ വിലക്കുകയും 
ചെയ്തു. അവന്‍ ചില കര്‍മങ്ങള്‍ അവരുടെ മേല്‍ നിര്‍ബന്ധമാക്കുകയും, 
അവയില്‍ ചിലത്‌ മറ്റു ചിലതിനേക്കാള്‍ ശ്രേഷ്ഠവും അവന്‍ കൂടുതല്‍ പ്രിയങ്കരവു 
രമാണെന്ന്‌ അറിയിച്ചു തരികയും ചെയ്തു. 

അത്തരം ഇബാദത്തുകളില്‍ ഏറ്റവും മഹത്തരവും ശ്രേഷ്ഠവുമായ 


(1) 16-11-1445 ന്‌ മദീന മസ്ജിദുന്നബവിയില്‍ നിര്‍വഹിക്കപ്പെട്ട ജുമുഅ ഖുതുബ. 
(2)അല്ലാഹുവിനെ സ്തുതിക്കുകയും നബി -$- ക്ക്‌ വേണ്ടി സ്വലാത്തും സലാമും ചോദിക്കുക 
യും ചെയ്ത ശേഷം പ്രതിപാദ്യ വിഷയത്തിലേക്ക്‌ പ്രവേശിക്കുന്നതിന്‌ അറബികള്‍ സംസാരങ്ങ 
ളിലും എഴുത്തുകളിലും ഉപയോഗിക്കുന്ന പദമാണ്‌ “അമ്മാ MIR എന്നത്‌. "കാര്യം എന്ത്‌ ത 
ന്നെയാണെങ്കിലും, ശേഷം" എന്നാണ്‌ അര്‍ത്ഥം. 


a-algasim.com 


2 ഹജ്ജ്‌ അനേകം സല്‍കര്‍മങ്ങളുടെ കലവറ 


ഇബാദത്താണ്‌; അല്ലാഹുവിന്റെ ഭവനമായ കഅബയില്‍ ചെന്ന്‌ ഹജ്ജ്‌ 
നിര്‍വ്വഹിക്കുക എന്നത്‌. അത്‌ ഇസ്‌ലാമിന്റെ അഞ്ച്‌ സ്തംഭങ്ങളില്‍ ഒന്നാകുന്നു. 
ഈ ദീനിന്റെ അടിസ്ഥാനങ്ങളില്‍ സുപ്രധാനമായ അടിസ്ഥാനവുമാകുന്നു. 
ഒരിക്കല്‍ നബി -- യോട്‌ ചോദിക്കപ്പെട്ടു; (അല്ലാഹുവിന്റെ റസൂലേ!) ഏറ്റവും 
ശ്രേഷ്ഠതയുള്ള കര്‍മ്മം ഏതാണ്‌? അവിടുന്ന്‌ -- പറഞ്ഞു: “അല്ലാഹുവിലും 
അവന്റെ റസൂലിലൂമുള്ള വിശ്വാസമാണ്‌.” പിന്നെ ചോദിക്കപ്പെട്ടു; ശേഷം 
ഏതാണ്‌? അവിടുന്ന്‌ - പറഞ്ഞു: “അല്ലാഹുവിന്റെ മാര്‍ഗത്തിലുള്ള 
പോരാട്ടമാണ്‌.” വീണ്ടും ചോദിക്കപ്പെട്ടു; പിന്നെ ഏതാണ്‌? അവിടുന്ന്‌ -$- പറഞ്ഞു 
: “മബ്റൂറായ (തിന്മകള്‍ കലരാത്ത) ഹജ്ജാകുന്നു.” (മുത്തഫഖുന്‍ അലൈഹി). 
പരിശുദ്ധമായ ഹജ്ജ്‌ നിര്‍വ്വഹിക്കപ്പെടുന്ന കാലത്തെ കൊണ്ട്‌ അല്ലാഹു 


സത്യം ചെയ്തിരിക്കുന്നു; അല്ലാഹു പറഞ്ഞു: 


LE 
“പത്ത്‌ രാത്രികള്‍ തന്നെ സത്യം.” 


അത്‌ നിര്‍വ്വഹിക്കപ്പെടുന്ന സ്ഥലത്തെ കൊണ്ടും അല്ലാഹു സത്യം 


ചെയ്തിരിക്കുന്നു; അല്ലാഹു പറഞ്ഞു: 


“ഈ രാജ്യത്തെ (മക്കയെ)ക്കൊണ്ട്‌ ഞാന്‍ സത്യം ചെയ്തു പറയുന്നു.” 


അതിനെ (മക്കയെ) അല്ലാഹു നാടുകളില്‍ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നാടും, 
അല്ലാഹുവിന്‌ പ്രിയങ്കരമായതുമാക്കിയിരിക്കുന്നു. ഹജ്ജിന്റെ കര്‍മ്മങ്ങള്‍ 
നിര്‍വ്വഹിക്കുവാന്‍ വേണ്ടി ഒരുമിച്ചു കൂടാനുള്ള സ്ഥലം അത്‌ മാത്രമാണ്‌. 
പരിശുദ്ധ കഅ്ബയൊഴികെ ഭൂമിയിലെ മറ്റൊരു സ്ഥലത്തും ത്വവാഫ്‌ ചെയ്യാന്‍ 
പാടുള്ളതല്ല. 

അല്ലാഹു ഹജ്ജ്‌ ജനങ്ങളുടെ മേല്‍ നിര്‍ബന്ധമാക്കി. നബി -$- പറഞ്ഞു: 
“അല്ലയോ ജനങ്ങളെ, അല്ലാഹു ഇതാ നിങ്ങളുടെ മേല്‍ ഹജ്ജ്‌ 
നിര്‍ബന്ധമാക്കിയിരിക്കുന്നു; അതിനാല്‍ നിങ്ങള്‍ ഹജ്ജ്‌ ചെയ്തുകൊള്ളുക.” 
(മുസ്‌ലിം). 

ഹജ്ജ്‌ ചെയ്യുന്ന ഒരു വ്യക്തി ഹജ്ജിന്റെ കര്‍മ്മങ്ങളില്‍ പ്രവേശിക്കുന്നത്‌ 
മുതല്‍ അതിന്റെ ശ്രേഷ്ടതകള്‍ ഒന്നിന്‌ പിറകെ ഒന്നായി അദ്ദേഹത്തിന്‌ ലഭിച്ചു 


a-algasim.com 


ഹജ്ജ്‌ അനേകം സല്‍കര്‍മങ്ങളുടെ കലവറ 3 


കൊണ്ടിരിക്കുന്നു. അദ്ദേഹം തല്‍ബിയത്ത്‌ ചൊല്ലുമ്പോള്‍ ; ഉണങ്ങിയതും 
വച്ചയുമായ ഭൂമിയിലെ എല്ലാം അയാളുടെ കൂടെ തല്‍ബിയത്ത്‌ ചൊല്ലും. നബി - 
പറഞ്ഞു: “തല്‍ബിയത്ത്‌ ചൊല്ലുന്ന ഏതൊരു വ്യക്തിയുണ്ടോ അയാളുടെ 
വലതുഭാഗത്തും, ഇടതുഭാഗത്തുമുള്ള കല്ലുകളും മരങ്ങളും അയാളോടൊപ്പം 
തല്‍ബിയത്ത്‌ ചെയ്യാതിരിക്കുകയില്ല. എത്രത്തോളമെന്നാല്‍, ഭൂമി 
അങ്ങോട്ടുമിങ്ങോട്ടും (കിഴക്കും പടിഞ്ഞാറും) എത്തുന്നത്‌ വരെയുള്ള എല്ലാം 
ഇയാളുടെ തല്‍ബിയത്ത്‌ ഏറ്റുപറയും.” (ഇബ്നുഖുസൈമ). 

ഹജ്ജ്‌ മുഖേന തിന്മകളുടെയും പാപങ്ങളുടെയും കറകള്‍ മായ്ക്കപ്പെടുന്നു. 
നബി -- പറഞ്ഞു: “ഹജ്ജ്‌ മുന്‍കഴിഞ്ഞ പാപങ്ങളെ പൊളിച്ചു കളയുന്നു.” 
(മുസ്‌ലിം). ലൈംഗിക ബന്ധമോ അതിന്റെ ആമുഖമോ പോലെയുള്ളവയില്‍ 
നിന്നും, സകല തിന്മകളില്‍ നിന്നും സുരക്ഷിതനായിക്കൊണ്ട്‌ ഹജ്ജ്‌ ചെയ്യുന്ന 
വ്യക്തിക്ക്‌ ഹജ്ജ്‌ തിന്മകളില്‍ നിന്നുള്ള ശുദ്ധീകരണമാണ്‌. നബി -- പറഞ്ഞു: 
“ആരാണോ സ്ത്രീ പുരുഷ സംസര്‍ഗ്ഗം ചെയ്യാതെ, മോശമായ വാക്കുകളിലോ 
പ്രവര്‍ത്തികളിലോ ഏര്‍പ്പെടാതെ ഹജ്ജ്‌ നിര്‍വ്വഹിക്കുന്നത്‌; തന്റെ മാതാവ്‌ 
പ്രസവിച്ച ദിവസം എപ്രകരമായിരുന്നോ അതുപോലെ അയാള്‍ മടങ്ങി 
വരുന്നതാണ്‌.” (മുത്തഫഖുന്‍ അലൈഹി). 

ശൈഖുല്‍ ഇസ്‌ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്‌ പറഞ്ഞു: “പാപങ്ങള്‍ 
പൊറുക്കപ്പെടുക എന്നത്‌ പ്രവര്‍ത്തനത്തിന്റെ തോതനുസരിച്ച്‌ ചിലപ്പോള്‍ 
ചെറുപാപങ്ങളാവാം, മറ്റു ചിലപ്പോള്‍ വന്‍പാവങ്ങളായേക്കാം. തന്റെ 
നിഷ്കളങ്കതയും അടിമത്വവും പരിപൂര്‍ണ്ണമാക്കിയ അവസ്ഥയില്‍ ഒരാള്‍ 
ഏതെങ്കിലും ഒരു ഇബാദത്ത്‌ ചെയ്യുകയാണെങ്കില്‍; ഒരുപക്ഷെ അല്ലാഹു 
അയാളുടെ വന്‍പാപങ്ങള്‍ തന്നെ അതുമുഖേന പൊറുത്തു കൊടുക്കുന്നതാണ്‌”. 

അല്ലാഹുവില്‍ നിന്നുള്ള ആദരവ്‌ നേടിയെടുക്കുവാന്‍ വേണ്ടി അവന്റെ 
ഭവനത്തിലേക്ക്‌ കടന്നു വരുന്ന അല്ലാഹുവിന്റെ അതിഥികളാണ്‌ ഹാജിമാര്‍. നബി 
- പറഞ്ഞു: “അല്ലാഹുവിന്റെ അതിഥികള്‍ മൂന്നു വിഭാഗക്കാരാണ്‌; 
യുദ്ധഭൂമിയിലെ പോരാളി, ഹജ്ജുകാരന്‍, ഉംറ ചെയ്യാന്‍ എത്തിയവന്‍.” 
(നസാഈ). 

ഹാജിമാരുടെ കാര്യത്തില്‍ അല്ലാഹു അവന്റെ മലക്കുകളോട്‌ അഭിമാനം 
കൊള്ളുന്നതാണ്‌. നബി -- പറഞ്ഞു: “അറഫാ ദിവസത്തെക്കാള്‍ ധാരാളമായി 
അല്ലാഹു തന്റെ അടിമകള്‍ക്ക്‌ നരകമോചനം നല്‍കുന്ന മറ്റൊരു ദിവസവുമില്ല. 


തീര്‍ച്ചയായും അന്നേ ദിവസം അവന്‍ സൃഷ്ടികളിലേക്ക്‌ അടുത്തുവരും, എന്നിട്ട്‌ 


a-algasim.com 


4 ഹജ്ജ്‌ അനേകം സല്‍കര്‍മങ്ങളുടെ കലവറ 


അവന്റെ മലക്കുകളോട്‌ അവരെ കുറിച്ച്‌ അഭിമാനം കൊള്ളുകയും 
ചെയ്യുന്നതാണ്‌, ശേഷം അല്ലാഹു മലക്കുകളോട്‌ ചോദിക്കും: “എന്റെ ഈ 
അടിമകള്‍ എന്താണ്‌ തേടുന്നത്‌?” (മുസ്‌ലിം). ഇമാം ഇബ്നു അബ്ദില്‍ ബര്‍റ്‌ - 
റഹിമഹുല്ലാഹ്‌- പറഞ്ഞു: “മേല്‍പറഞ്ഞ ഹദീഥില്‍ അവര്‍ക്ക്‌ പാപങ്ങള്‍ 
പൊറുത്തു നല്‍കപ്പെടുന്നതാണ്‌ എന്നതിനുള്ള തെളിവുണ്ട്‌. കാരണം, 
പശ്ചാത്താപം സ്വീകരിച്ച്‌ പാപമോചനം നല്‍കിയ ശേഷമല്ലാതെ അല്ലാഹു 


പാപികളായ തിന്മയുടെ ആളുകളുടെ കാര്യത്തില്‍ അഭിമാനം കൊള്ളുകയില്ല. 


ആരാണോ പാപങ്ങളൊന്നും കൂട്ടിക്കലര്‍ത്താതെ ഹജ്ജ്‌ കര്‍മ്മത്തിന്റെ 
റുക്നുകളും നിര്‍ബന്ധ കാര്യങ്ങളും നിഷ്കളങ്കമായ ഉദ്ദേശ്യ ശുദ്ധിയോടു കൂടി 
ചെയ്യുന്നത്‌; അവനുള്ള പ്രതിഫലം സ്വര്‍ഗ്ഗമാകുന്നു. നബി -- പറഞ്ഞു: 
“പുണ്യകരമായ ഹജ്ജിന്‌ സ്വര്‍ഗ്ഗമല്ലാതെ പ്രതിഫലമില്ല.” (മുത്തഫഖുന്‍ 


അലൈഹി). 


ഹജ്ജ്‌ എന്നത്‌ അനേകം ആരാധനാ കര്‍മ്മങ്ങള്‍ ഉള്‍ക്കൊള്ളുന്ന ഒരു 
ആരാധനയാണ്‌. ഉപകാരപ്രദമായ അനേകം ഗുണപാഠങ്ങളും ദൃഷ്ടാന്തങ്ങളും 
കൊണ്ട്‌ നിറഞ്ഞു നില്‍ക്കുന്ന കാര്യമാണത്‌. (ഹജ്ജിനെ കുറിച്ച്‌ പറയുന്ന 
സന്ദര്‍ഭത്തില്‍) അല്ലാഹു പറഞ്ഞു: 


29% e, za 374 
a pats bagel 
“അവര്‍ക്ക്‌ പ്രയോജനപ്രദമായ കാര്യങ്ങളില്‍ അവര്‍ സന്നിഹിതരാകുവാന്‍ 
(വേണ്ടിയത്രെ അതി...” (അല്‍ ഹജ്ജ്‌ : 28) 
ഇമാം ഖുര്‍ത്വുബി -റഹിമഹുല്ലാഹ്‌- പറഞ്ഞു: “ബലികര്‍മ്മം അടങ്ങുന്ന 
പ്രത്യേക ആരാധനാ കര്‍മ്മങ്ങള്‍, കച്ചവടം, പാപമോചനം, മതപരവും 


ഭാതികവുമായ ഉപകാരങ്ങള്‍ എന്നിങ്ങനെയുള്ള പ്രയോജനപ്രദമായ 
കാര്യങ്ങളില്‍ അവര്‍ സന്നിഹിതരാകുവാന്‍ (വേണ്ടിയത്രെ അത്‌) ”. 


ഹജ്ജിന്റെ കര്‍മ്മങ്ങളിലുടനീളം തഹീദ്‌ (അല്ലാഹുവിന്റെ ഏകത്വം) 
പ്രകടമാക്കുകയും, പ്രസ്തുത പ്രവര്‍ത്തനങ്ങളില്‍ അല്ലാഹുവിലുള്ള ഇഖ്ലാസ്‌ 
കാത്തുസൂക്ഷിക്കുകയും, അവനോടുള്ള അടിമത്വബോധവും താഴ്മയും 
കാരണത്താല്‍ ശരീരവും മനസ്സും അല്ലാഹുവിന്‌ സമര്‍പ്പിക്കുകയും ചെയ്യുന്നു 
എന്നത്‌ ഹജ്ജിലൂടെ അടിമകള്‍ അല്ലാഹുവുമായി സാമീപ്യം നേടുന്ന പ്രധാനപ്പെട്ട 


കാര്യങ്ങളാണ്‌. അല്ലാഹു പറഞ്ഞു: 


a-algasim.com 


ഹജ്ജ്‌ അനേകം സല്‍കര്‍മങ്ങളുടെ കലവറ 5 


“നിങ്ങള്‍ അല്ലാഹുവിന്‌ വേണ്ടി ഹജ്ജും ഉംറയും പൂര്‍ണ്ണമായി നിര്‍വ്വഹിക്കുക.” 


ഹജ്ജിന്റെ സന്ദര്‍ഭത്തില്‍ അല്ലാഹുവിന്റെ ഏകത്വം പ്രകടമാക്കുക എന്നത്‌ 
അതിന്റെ അനുയായികളുടെ അടയാളമാണ്‌. അതിലാണ്‌ അവരുടെ അഭിമാനം. 
“അല്ലാഹുവേ, നിന്റെ വിളിക്കിതാ ഞാന്‍ ഉത്തരം ചെയ്തിരിക്കുന്നു. നിനക്ക്‌ 
ഞാന്‍ ഉത്തരം ചെയ്തിരിക്കുന്നു. നിനക്ക്‌ ഞാന്‍ ഉത്തരം ചെയ്തിരിക്കുന്നു. 
നിനക്ക്‌ യാതൊരു പങ്കുകാരുമില്ല. നിനക്ക്‌ ഞാന്‍ ഉത്തരം ചെയ്തിരിക്കുന്നു. 
നിശ്ചയം എല്ലാ സ്തുതിയും അനുഗ്രഹവും നിനക്കാണ്‌, പരമാധികാരവും 
നിനക്കാണ്‌. നിനക്ക്‌ യാതൊരു പങ്കുകാരുമില്ല.” (മുത്തഫഖുന്‍ അലൈഹി). 
ശൈഖുല്‍ ഇസ്‌ലാം ഇബ്നു തൈമിയ്യ -റഹിമഹുല്ലാഹ്‌- പറഞ്ഞു: “ഹജ്ജ്‌ എന്നത്‌ 
അല്ലാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ താഴ്മയുടെയും വിനയത്തിന്റെയും മേല്‍ 
പടുത്തുയര്‍ക്കപ്പെട്ട കാര്യമാണ്‌, അതുകൊണ്ടാണ്‌ MA എന്നപേരില്‍ അത്‌ 


woo 


പ്രതൃേകമാക്കപ്പെട്ടത . 


അപ്രകാരം ഹജ്ജിന്റെ ലക്ഷ്യങ്ങളില്‍ പെട്ടതാണ്‌; നബി -$- യെ 
പിന്‍പറ്റുകയും അവിടുത്തെ ചര്യ മുറുകെ പിടിക്കുകയും ചെയ്യുക എന്നത്‌. 
ഹജ്ജിന്റെ കര്‍മ്മങ്ങളാവട്ടെ അല്ലെങ്കില്‍ മറ്റേത്‌ ആരാധനാ കര്‍മ്മങ്ങളാവട്ടെ 
നബി -$- യൂടെ ചര്യയോട്‌ യോജിച്ചാലല്ലാതെ സ്വീകരിക്കപ്പെടുകയില്ല. നബി -&- 
പറഞ്ഞു: “എന്നില്‍ നിന്നും നിങ്ങള്‍ ഹജ്ജിന്റെ കര്‍മ്മങ്ങള്‍ പഠിച്ചെടുക്കുക. 
കാരണം എന്റെ ഈ ഹജ്ജിന്‌ ശേഷം ഇനിയൊരു ഹജ്ജ്‌ ഞാന്‍ നിര്‍വ്വഹിക്കുമോ 
എന്നെനിക്ക്‌ അറിയില്ല.” (മുസ്‌ലിം). നബി -- യെ പിന്‍പറ്റല്‍ അവിടുത്തോടുള്ള 
സത്യസന്ധതയുടെയും, ദൃഡമായ വിശ്വാസത്തിന്റെയും, സ്നേഹത്തിന്റെയും 
അടയാളമാണ്‌. അല്ലാഹു പറഞ്ഞു: 

GIA ÄLTER 
(നബിയേ) പറയുക: നിങ്ങള്‍ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കില്‍ എന്നെ 
നിങ്ങള്‍ പിന്തുടരുക. എങ്കില്‍ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ 
പാപങ്ങള്‍ പൊറുത്തുതരികയും ചെയ്യുന്നതാണ്‌. അല്ലാഹു ഏറെ 
പൊറുക്കുന്നവനും കരുണാനിധിയുമത്രെ.” 


അല്ലാഹുവിന്റെ റസൂല്‍ -- യൂടെ ചര്യയോട്‌ വിപരീതമായ ഏതൊരു 


a-algasim.com 


6 ഹജ്ജ്‌ അനേകം സല്‍കര്‍മങ്ങളുടെ കലവറ 


ആരാധനാകര്‍മ്മമുണ്ടോ അല്ലാഹു അത്‌ സ്വീകരിക്കുകയില്ല എന്നതില്‍ ഒരു 


സംശയവുമില്ല. നബി - പറഞ്ഞു: “നമ്മുടെ കല്‍പ്പനയില്ലാത്ത വല്ലതും 


ആരെങ്കിലും പ്രവര്‍ത്തിച്ചാല്‍; അത്‌ തള്ളപ്പെടേണ്ടതാണ്‌.” (മുസ്‌ലിം). 


ഒരു മുസ്‌ലിം തന്റെ ദീന്‍ മുറുകെ പിടിക്കുകയും, ജാഹിലിയുത്തിന്റെ 
പ്രവര്‍ത്തനങ്ങളില്‍ നിന്നും അവരുടെ മാര്‍ഗ്ഗങ്ങളില്‍ നിന്നും സ്വന്തത്തെ അകറ്റി 
നിര്‍ത്തുകയും വേണം. ഹജ്ജിന്റെ ഓരോ കര്‍മ്മത്തിലും ആ കാര്യം 
mudo random la ഉട്ടിയുറപ്പിക്കുകയാണ്‌ ചെയ്യുന്നത്‌. ഇബ്നുല്‍ ഖയ്യിം - 
റഹിമഹുല്ലാഹ്‌- പറഞ്ഞു: “ബഹുദൈവ വിശ്വാസികളോട്‌ എതിരാവുക എന്നത്‌ 
ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങളിലെ പ്രധാന ഉദ്ദേശമാണ്‌. പ്രത്യേകിച്ച്‌ 


ഹജ്ജിന്റെ ആരാധനാ കര്‍മ്മങ്ങളില്‍”. 


ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുന്നത്‌ തന്നെ മറ്റു ദേഹേച്ഛചകളെ 
വിന്‍പറ്റുന്നതിനുള്ള വിലക്കാണ്‌ നമ്മുടെ മനസ്സില്‍ ഉണ്ടാക്കുന്നത്‌. (ഇഹ്റാമില്‍ 
പ്രവേശിച്ചാല്‍) തുന്നിയ വസ്ത്രം ധരിക്കുന്നില്ല, സുഗന്ധം പൂശുന്നില്ല, നഖം 
വെട്ടുന്നില്ല, വിവാഹാലോചനയോ വിവാഹമോ ഇല്ല. ദുനിയാവിന്റെ 
കണ്ണഞ്ചിപ്പിക്കുന്ന അലങ്കാരങ്ങളോട്‌ വിടപറഞ്ഞു പിരിഞ്ഞു പോകേണ്ടതാണ്‌ 
എന്ന ഓര്‍മ്മപ്പെടുത്തല്‍ അതിലുണ്ട്‌. കാഴ്ചയില്‍ യാതൊരു 
വ്ൃത്യാസവുമില്ലാതെ സൃഷ്ടികളെ മുഴുവനും തുല്യരായിട്ടാണ്‌ (ഇഹ്റാമിന്റെ 
വസ്ത്രത്തിലൂടെ) കാണപ്പെടുന്നത്‌. മരണശേഷം എല്ലാവരെയും ഒരുപോലെ 
കഫന്‍ പുടവ ധരിപ്പിക്കുന്നത്‌ പോലെ ഹജ്ജിലും എല്ലാവരും ഒരെ വസ്ത്രം 
ധരിക്കുന്നു. 

ഹജ്ജില്‍ അല്ലാഹുവിനോടും, സൃഷ്ടികളോടുമുള്ള വിനയം പ്രകടമായി 
കാണാന്‍ സാധിക്കുന്നതാണ്‌. അതോടൊപ്പം ഏകനായ അല്ലാഹുവിന്‌ മാത്രമേ 
പെരുമ പറയാന്‍ അര്‍ഹതയുള്ളൂ എന്ന പ്രഖ്യാപനം ഉയര്‍ത്തപ്പെടുകയും 
ചെയ്യുന്നു. ത്വവാഫിലും, ജംറകളില്‍ കല്ലെറിയുമ്പോഴും, അറവിന്റെ 
ദിവസങ്ങളായ ദുല്‍ഹിജ്ജ പത്തിലും ശേഷമുള്ള അയ്യാമുത്തശ്രീഖിന്റെ 
ദിവസങ്ങളിലും ചൊല്ലുന്ന (അല്ലാഹു അക്ബര്‍ - അല്ലാഹുവാണ്‌ ഏറ്റവും 
വലിയവന്‍ എന്ന) തക്ബീറുകളിലൂടെ അതാണ്‌ വിളിച്ചോതുന്നത്‌. അല്ലാഹു 
അല്ലാത്ത എല്ലാറ്റില്‍ നിന്നും മുക്തമായി ഹൃദയങ്ങള്‍ അല്ലാഹുവുമായി ബന്ധം 
സ്ഥാപിക്കുവാന്‍ വേണ്ടിയാണത്‌. 


ജനങ്ങളെ സത്യത്തിന്റെ പാതയില്‍ ഒന്നിപ്പിക്കുന്ന ഇസ്‌ലാമിന്റെ മഹത്ത്വം 


a-algasim.com 


ഹജ്ജ്‌ അനേകം സല്‍കര്‍മങ്ങളുടെ കലവറ 7 


ഹജ്ജില്‍ പ്രകടമാകുന്നു. എല്ലാവരും ഒരൊറ്റ സ്ഥലം ലക്ഷ്യമാക്കി വരുന്നു. ഒരൊറ്റ 
റബ്ബിനോട്‌ ദുആ ചെയ്യുന്നു. ഒരൊറ്റ നബിയെ പിന്‍പറ്റുന്നു, ഒരൊറ്റ വേദഗ്രന്ഥം 
പാരായണം ചെയ്യുന്നു. ഇപ്രകാരം ഇസ്‌ലാം ദീനിന്റെ മഹത്വമാണ്‌ ഹജ്ജിലൂടെ 


അവിടെ പ്രകടമാവുന്നത്‌. 
വര്‍ഗ്ഗങ്ങളുടെ, ഭാഷകളുടെ, നാടുകളുടെ, നിറങ്ങളുടെ, പേരിലുള്ള 
വേര്‍തിരിവുകളെല്ലാം അവിടെ അപ്രത്യക്ഷമാവുകയും, വിശ്വാസത്തിന്റെയും 
തഖ്വയുടെയും തുലാസ്‌ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. അല്ലാഹു പറഞ്ഞു: 
ya“ ie > APD FG Ted? 
കാമി A Le SHEN tel Ws tab Kis By & ak § AO Gy 


“അല്ലയോ; മനുഷ്യരേ, തീര്‍ച്ചയായും നിങ്ങളെ നാം ഒരു ആണില്‍ നിന്നും ഒരു 


52 


പെണ്ണില്‍ നിന്നുമായി സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങള്‍ അന്യോന്യം അറിയേണ്ടതിന്‌ 
നിങ്ങളെ നാം വിവിധ ഗോത്രങ്ങളും ഉപ ഗോത്രങ്ങളും ആക്കുകയും 
ചെയ്തിരിക്കുന്നു. തീര്‍ച്ചയായും അല്ലാഹുവിന്റെ അടുത്ത്‌ നിങ്ങളില്‍ ഏറ്റവും 
ആദരണീയന്‍ നിങ്ങളില്‍ ഏറ്റവും ധര്‍മ്മനിഷ്ഠ പാലിക്കുന്നവനാകുന്നു”. 


ഹജ്ജിലൂടെ മുസ്ലിമീങ്ങള്‍ പരസ്പരം ഇണക്കത്തിലേര്‍പ്പെടുകയും, 
അവര്‍ക്കിടയിലെ സ്നേഹബന്ധം ശക്തിപ്പെടുകയും ചെയ്യുന്നു. ഇതിലൂടെ 
ഇസ്‌ലാമിന്റെ മഹത്വവും പ്രതാപവും അതിന്റെ ശ്രേഷ്ഠതയും 
സൃഷ്ടികള്‍ക്കിടയില്‍ പ്രകടമാവുകയാണ്‌ ചെയ്യുന്നത്‌. അല്ലാഹു പറഞ്ഞു: 


> 32 ” VE A TER . vas AE 33, oe ee 
ass In CNG LS e | BG CBE in Als 
es At see fe 
45 N a au ക 
“അവരുടെ (വിശ്വാസികളുടെ) ഹൃദയങ്ങള്‍ തമ്മില്‍ അവന്‍ 
3 ളു Y 


ഇണക്കിചേര്‍ക്കുകയും ചെയ്തിരിക്കുന്നു. ഭൂമിയിലുള്ളത്‌ മുഴുവന്‍ നീ 
ചെലവഴിച്ചാല്‍ പോലും അവരുടെ ഹൃദയങ്ങള്‍ തമ്മില്‍ ഇണക്കിച്ചേര്‍ക്കാന്‍ 
നിനക്ക്‌ സാധിക്കുമായിരുന്നില്ല. എന്നാല്‍ അല്ലാഹു അവരെ തമ്മില്‍ 


ഇണക്കിച്ചേര്‍ത്തിരിക്കുന്നു ”. 


ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവര്‍ നില്‍ക്കുമ്പോഴും 
യാത്രയിലാവുമ്പോഴും ഉയരങ്ങളില്‍ കയറുമ്പോഴും ഇറക്കം ഇറങ്ങുമ്പോഴും 
തുടങ്ങി തങ്ങളുടെ ഹജ്ജിന്റെ കര്‍മ്മങ്ങളില്‍ നിന്ന്‌ വിരമിക്കുന്നത്‌ വരേയ്ക്കും 
അല്ലാഹുവിനുള്ള ദിക്റുകള്‍ കൂടെത്തന്നെ ഉണ്ടായിരിക്കും. അല്ലാഹു പറഞ്ഞു: 


a-algasim.com 


8 ഹജ്ജ്‌ അനേകം സല്‍കര്‍മങ്ങളുടെ കലവറ 


E a 3 = 7 ae 2 = v2 LR NN 
dis DÍ to SoS A A Aas SE 
“അങ്ങനെ നിങ്ങള്‍ ഹജ്ജ്‌ കര്‍മങ്ങള്‍ നിര്‍വഹിച്ചു കഴിഞ്ഞാല്‍ നിങ്ങളുടെ 


പിതാക്കളെ നിങ്ങള്‍ സ്മരിച്ചിരുന്നത്‌ പോലെയോ അതിനെക്കാള്‍ ശക്തമായ 
നിലയിലോ അല്ലാഹുവെ നിങ്ങള്‍ സ്മരിക്കുക..”(അല്‍ ബഖറ : 200) 


ഇമാം ഇബ്നുല്‍ ഖയ്യിം -റഹിമഹുല്ലാഹ്‌- പറഞ്ഞു: “എല്ലാ കര്‍മ്മങ്ങളിലും 
ശ്രേഷ്ഠരായ ആളുകള്‍ പ്രസ്തുത കര്‍മ്മങ്ങളില്‍ ധാരാളമായി അല്ലാഹുവിനെ 
സ്മരിക്കുന്നവരാണ്‌. അപ്രകാരം ഏറ്റവും ശ്രേഷ്ഠരായ ഹാജിമാര്‍; അവരുടെ 


ഹജ്ജില്‍ അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നവരാണ്‌ ”. 


ഹാജിമാരുടെ അലങ്കാരമെന്നത്‌; അവരുടെ ഉദാരമായ സ്വഭാവവും 
ഉല്‍കൃഷ്ടമായ സ്വഭാവവും മധുരമേറിയ നല്ല സംസാരങ്ങളുമാകുന്നു. അല്ലാഹു 


പറഞ്ഞു: 


le 
“ആ മാസങ്ങളില്‍ ആരെങ്കിലും ഹജ്ജ്‌ കര്‍മ്മത്തില്‍ പ്രവേശിച്ചാല്‍ പിന്നീട്‌ സ്ത്രീ 


പുരുഷ സംസര്‍ഗ്ഗമോ ദുര്‍വൃത്തിയോ വഴക്കോ ഹജ്ജിനിടയില്‍ പാടുള്ളതല്ല”. 


(അല്‍ ബഖറ : 197) 


ഹാജിമാര്‍ക്ക്‌ ഗുണം ചെയ്യുക എന്നത്‌ മറ്റുള്ളവര്‍ക്ക്‌ വേണ്ടി ചെയ്യുന്ന 
ആരാധനാ കര്‍മമാകുന്നു. ഇമാം മുജാഹിദ്‌ -റഹിമഹുല്ലാഹ്‌- പറഞ്ഞു: “ഞാന്‍ 
ഇബ്നു ഉമര്‍ -റളിയള്ളാഹു അന്‍ഹു- വിന്‌ സേവനം ചെയ്യാന്‍ വേണ്ടി 
അദ്ദേഹത്തോടൊപ്പം യാത്രയില്‍ ഒരുമിച്ചു പോയിരുന്നു. എന്നാല്‍ അദ്ദേഹം 
എനിക്ക്‌ തിരിച്ച്‌ സേവനം ചെയ്യുമായിരുന്നു”. ഇമാം ഇബ്നു റജബ്‌ അല്‍ ഹംബലി 
-റഹിമഹുല്ലാഹ്‌- പറഞ്ഞു: “മുന്‍ഗാമികളില്‍ അധികപേരും യാത്രയില്‍ അവരുടെ 


കൂടെയുള്ളവരോട്‌ (അങ്ങോട്ട) സേവനം ചെയ്യുമെന്ന്‌ നിബന്ധന 
വെക്കാറുണ്ടായിരുന്നു; അതിന്റെ പ്രതിഫലം നേടിയെടുക്കുന്നതിന്‌ 
വേണ്ടിയാണത്‌. 


ഒരു ഹാജി അയാള്‍ക്ക്‌ പൊതുവേ അനുവദനീയമായ തുന്നിയ 
വസ്ത്രങ്ങളും സുഗന്ധവും പോലെയുള്ള പല കാര്യങ്ങളും ഹജ്ജിന്റെ 
സന്ദര്‍ഭത്തില്‍ ഉപേക്ഷിക്കുകയാണ്‌. മനസ്സ്‌ മന്ത്രിക്കുന്ന ആഗ്രഹങ്ങള്‍ 
ഉപേക്ഷിക്കുവാന്‍ സാധിക്കുമെന്ന മനസ്സിനുളള ബോധവല്‍ക്കരണവും അതിനെ 
പാകപ്പെടുത്തലും ഹജ്ജിലൂടെ സാധ്യമാകുന്നു. ആരാണോ ഹജ്ജില്‍ 


a-algasim.com 


ഹജ്ജ്‌ അനേകം സല്‍കര്‍മങ്ങളുടെ കലവറ 2 


ഇഹ്റാമിലായിരിക്കെ പാടില്ലാത്ത കാര്യങ്ങളെ തൊട്ട്‌ തന്റെ മനസ്സിനെ പിടിച്ചു 
നിര്‍ത്തുന്നത്‌; അവന്‌ ഏത്‌ കാലത്തും ഏത്‌ സമയത്തും തിന്മകളില്‍ നിന്നും 
തന്റെ മനസ്സിനെ പിടിച്ചു നിര്‍ത്താന്‍ സാധിക്കുമെന്ന്‌ പ്രതീക്ഷിക്കാവുന്നതാണ്‌. 


പ്രവര്‍ത്തനങ്ങള്‍ കൃത്യതയോട്‌ ചെയ്യാനുള്ള പ്രേരണയും സമയത്തിന്റെ 
പ്രാധാന്യം മനസ്സിലാക്കാന്നുളള മാര്‍ഗങ്ങളും ഹജ്ജിന്റെ കര്‍മ്മങ്ങളിലുണ്ട്‌. 
സൂര്യന്‍ അസ്തമിക്കുമ്പോള്‍ ഒരു സ്ഥലത്ത്‌ നിന്നും അടുത്ത സ്ഥലത്തേക്ക്‌ 
നീങ്ങുന്നു. ഒരു ആരാധനാ കര്‍മ്മത്തില്‍ നിന്നും മറ്റൊന്നിലേക്ക്‌ മാറുന്നു. ഒരു 
കര്‍മ്മവും മറ്റൊന്നിനെ മുന്‍കടക്കുന്നില്ല, അല്ലാഹുവിലുള്ള ഇഖ്ലാസിലും 
പ്രവാചകന്‍ -- യുടെ ചര്യയുടെ പിന്‍പറ്റലിലും അധിഷ്ഠിതമായ കൃത്യതയുള്ള 
ജീവിത വ്യവസ്ഥിതിയും ആചാരാനുഷ്ടാങ്ങളുമാണ്‌ ഹജ്ജിന്റെ 
കര്‍മ്മങ്ങളിലുടനീളമുളളത്‌. 


ജംറകളില്‍ കല്ലെറിയുമ്പോള്‍ ഇബ്ലീസിന്റെ നിന്ദ്യതയെ കുറിച്ച്‌ ഓര്‍ക്കുക. 
മഹാനായ ഇബ്റാഹീം -അലൈഹിസ്റ്ലാം-ം മകനായ ഇസ്മാഈല്‍ - 
അലൈഹിസ്റ്ലാം-ം നെ അറുക്കണമെന്ന തന്റെ റബ്ബിന്റെ കല്‍പന 
പാലിക്കുന്നതിനെ തടയാന്‍ മൂന്ന്‌ തവണയാണ്‌ പിശാച്‌ അദ്ദേഹത്തിന്റെ മുന്നില്‍ 
പ്രത്ൃക്ഷപ്പെട്ടത്‌. ആ സന്ദര്‍ഭത്തില്‍ അവനെ അപമാനിച്ചു കൊണ്ടും 
അവനോടുള്ള ശത്രുത പ്രകടിപ്പിച്ചു കൊണ്ടും പിശാചിനെ അദ്ദേഹം കല്ലുകള്‍ 
കൊണ്ട്‌ എറിയുകയുണ്ടായി. ഇബ്റാഹീം -അലൈഹിസ്സലാം- മിന്റെ അടുക്കല്‍ 
ആവര്‍ത്തിച്ചുള്ള പിശാചിന്റെ പ്രത്യക്ഷപ്പെടല്‍ തീര്‍ച്ചയായും, ആദമിന്റെ 
സന്താനങ്ങളെ വ്യത്യസ്ത മേഖലകളിലായി തുടരെ തുടരെ കുഴപ്പത്തിലാക്കാന്‍ 
ഇബ്ലീസ്‌ പരിശ്രമിക്കുന്നതാണ്‌ എന്ന നമുക്കുള്ള ഓര്‍മ്മപ്പെടുത്തലാണ്‌ . 


ആരാണോ തന്റെ ഹജ്ജില്‍ തഹീദിന്റെ വാചകം ഉള്‍ക്കൊള്ളുന്ന 
തല്‍ബിയത്ത്‌ ചൊല്ലുകയും, പെരുന്നാള്‍ ദിനത്തില്‍ അല്ലാഹുവാണ്‌ ഏറ്റവും 
വലിയവന്‍ എന്ന്‌ തക്ബീര്‍ ഉരുവിടുകയും ചെയ്തത്‌; അല്ലാഹുവുമായി 
ഏര്‍പ്പെട്ടിട്ടുളള കരാര്‍ പൂര്‍ത്തീകരിക്കല്‍ അവന്റെ മേല്‍ നിര്‍ബന്ധമാണ്‌. 
അഥവാ, അല്ലാഹുവിന്‌ പുറമേ മറ്റൊരാളോടും അവന്‍ പ്രാര്‍ത്ഥിക്കാന്‍ പാടില്ല, 
അല്ലാഹുവിലല്ലാതെ മറ്റൊരാളിലും അവലംബമര്‍പ്പിക്കാന്‍ വാടില്ല, 
അല്ലാഹുവിന്റെ ഭവനമായ കഅബയല്ലാതെ മറ്റൊന്നിനെയും ത്വവാഫ്‌ 
ചെയ്യാനും പാടില്ല. അല്ലാഹു പറഞ്ഞു: 


¿Y ചിക oe DPS GaSb 


= 
= 


a-algasim.com 


10 ഹജ്ജ്‌ അനേകം സല്‍കര്‍മങ്ങളുടെ കലവറ 


“അല്ലാഹുവിന്‌ പുറമെ ആരോട്‌ നിങ്ങള്‍ പ്രാര്‍ത്ഥിക്കുന്നുവോ അവര്‍ ഒരു 
ഈന്തപ്പഴക്കുരുവിന്റെ പാടപോലും ഉടമപ്പെടുത്തുന്നില്ല. (ഫാത്വിര്‍ : 13) 


കഅബയെ നോക്കിക്കാണുവാനും, അവിടം ത്വവാഫ്‌ ചെയ്യുവാനും മനസ്സ്‌ 
കൊതിക്കാത്തവരായി മുസ്ലിമായ ഒരാളും തന്നെയുണ്ടാവുകയില്ല. 
ഇസ്‌ലാമിന്റെ ഏറ്റവും വലിയ സമുച്ചയമാണത്‌. തങ്ങളുടെ ആദര്‍ശ പിതാവായ 
ഇബ്റാഹീം -അലൈഹിസ്റ്റലാം- മിന്റെ പ്രഖ്യാപനത്തിന്‍റെ അടിസ്ഥാനത്തില്‍ 
എല്ലാവരും അവിടെ സംഗമിക്കുന്നു. 


അയ്യുഹല്‍ മുസ്‌ലിമൂന്‍ : 


ഹജ്ജിന്റെ നിമിഷങ്ങള്‍ വിലപിടിപ്പുള്ളതും അമൂല്യവുമാണ്‌. അല്ലാഹു പറഞ്ഞു: 


Sui BI yet 
“എണ്ണപ്പെട്ട ദിവസങ്ങളില്‍ നിങ്ങള്‍ അല്ലാഹുവിനെ സ്മരിക്കുക... 


അത്‌ പരലോകത്തേക്കുള്ള യാത്രയാണ്‌ ഓര്‍മ്മപ്പെടുത്തുന്നത്‌. ഒരു ഹാജി 
തന്റെ സമ്പത്തും കുടുംബവും ഉപേക്ഷിച്ചു കൊണ്ടാണ്‌ ഹജ്ജിന്‌ വേണ്ടി യാത്ര 
പുറപ്പെടുന്നത്‌. അത്‌ (ഹജ്ജ്‌) ഇസ്‌ലാമിന്റെ അഞ്ചു തൂണുകളില്‍ അവസാനത്തെ 
കാര്യമാണ്‌. വര്‍ഷത്തിലെ അവസാനത്തെ മാസമാണ്‌ അത്‌ 
നിര്‍വ്വഹിക്കപ്പെടുന്നത്‌. പ്രവാചകന്‍ -$- അവിടുത്തെ ജീവിതത്തിന്റെ 
അവസാനമാണ്‌ ഹജ്ജ്‌ നിര്‍വ്വഹിച്ചത്‌. ഇഹ്റാമിന്റെ വസ്ത്രം നമ്മുടെ മയ്യിത്ത്‌ 
മൂടാനുള്ള കഫന്‍ പുടവയും, ഹജ്ജിന്റെ കര്‍മ്മങ്ങള്‍ ചെയ്യുന്ന സ്ഥലങ്ങളിലെ 
അടിമകളുടെ ഒരുമിച്ചു ചേരല്‍ മഹ്ഷറിലെ ഒരുമിച്ചു കൂടലും അല്ലാഹുവിന്റെ 
മുന്നിലുള്ള നിറുത്തവും ഓര്‍മ്മപ്പെടുത്തുന്നു! 


അളദു ബില്ലാഹി മിന ശ്ശൈത്വാനി റജീം 


ZA e = A ന്റ E ar ec men an D E 
fist ട്വ Sot BL 3 op 
(നാം അദ്ദേഹത്തോട്‌ പറഞ്ഞു) ജനങ്ങള്‍ക്കിടയില്‍ നീ ഹജ്ജിനെപ്പറ്റി വിളംബരം 
ചെയ്യുക. നടന്നുകൊണ്ടും, വിദൂരമായ സകല മലമ്പാതകളിലൂടെയും വരുന്ന എല്ലാ 
വിധ മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്ത്‌ കയറിയും അവര്‍ നിന്റെയടുത്ത്‌ വന്നു 

കൊള്ളും. (അല്‍ ഹജ്ജ്‌ : 27) 


അല്ലാഹു ഈ ഖൂര്‍ആന്‍ മുഖേന എനിക്കും നിങ്ങള്‍ക്കും അനുഗ്രഹങ്ങള്‍ 
ചൊരിയട്ടെ. 


a-algasim.com 


ഹജ്ജ്‌ അനേകം സല്‍കര്‍മങ്ങളുടെ കലവറ 11 


രണ്ടാം ഖുതുബ 


അല്ലാഹു ചെയ്തു തന്ന ഉപകാരങ്ങള്‍ക്ക്‌ അവനാകുന്നു സര്‍വ്വ 
സ്തുതികളും. അനുഗ്രഹം ചൊരിയുകയും തഫീഖ്‌ ചെയ്യുകയും ചെയ്തതിന്‌ 
അവനാകുന്നു നന്ദി. 


അല്ലാഹു അല്ലാതെ ആരാധനക്ക്‌ അര്‍ഹനായി മറ്റാരുമില്ലെന്നും അവന്‍ 
ഏകനും യാതൊരു പങ്കാളികളും ഇല്ലാത്തവനുമാണെന്നും അവന്റെ മഹത്വം 
ഉള്‍ക്കൊണ്ടുകൊണ്ട്‌ ഞാന്‍ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ്‌ -ഭ- അവന്റെ 
അടിമയും റസൂലുമാണെന്നും ഞാന്‍ സാക്ഷ്യം വഹിക്കുന്നു അവിടുത്തേക്കും 
അവിടുത്തെ കുടുംബത്തിനും സ്വഹാബത്തിനും അല്ലാഹു സ്വലാത്തും ധാരാളം 


സലാമും ചൊരിയട്ടെ.. 
അയ്യുഹല്‍ മുസ്‌ലിമൂന്‍ : 


സല്‍കര്‍മ്മങ്ങള്‍ പ്രവര്‍ത്തിക്കാന്‍ സത്യസന്ധമായി ആഗ്രഹിക്കുന്ന 
ഒരുവന്‌ വല്ല തടസ്സം കാരണം അത്‌ പ്രവര്‍ത്തിക്കാന്‍ സാധിക്കാതിരുന്നാല്‍ അത്‌ 
പ്രവര്‍ത്തിച്ചവന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്‌. ഒരു പക്ഷേ ഹൃദയം കൊണ്ട്‌ 
സത്യസന്ധമായി ആഗ്രഹിക്കുന്നവന്‍ പ്രവര്‍ത്തിച്ചവനെക്കാള്‍ 
ഉന്നതിയിലായരിക്കും. 

ഹജ്ജിന്‌ പോകാന്‍ സാധിക്കാത്തവര്‍ക്ക്‌ അല്ലാഹു അറഫാ നോമ്പ്‌ 
നിര്‍ദേശിച്ചു. നബി -- പറഞ്ഞു : “അറഫാ ദിനത്തിലെ നോമ്പ്‌ കാരണത്താല്‍ 
കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ഒരു വര്‍ഷത്തെ പാപങ്ങള്‍ അല്ലാഹു 
മാപ്പാക്കി നല്‍കുമെന്ന്‌ ഞാന്‍ കരുതുന്നു.” (മുസ്‌ലിം) 

ദുല്‍ഹിജ്ജയിലെ പത്ത്‌ ദിവസങ്ങളില്‍ ഹാജിമാരോടപ്പം അവരുടെ 
ദുആകളിലും തഹ്മീദുകളിലും മറ്റ്‌ എല്ലാ ദിക്റുകളിലും ചേരാന്‍ ശ്രമിക്കുക. 
എപ്പോഴും ഈ ദിക്റുകള്‍ വര്‍ദ്ധിപ്പിച്ച്‌ കൊണ്ടിരിക്കുക. നബി -- പറഞ്ഞു : 
“സല്‍കര്‍മങ്ങള്‍ ചെയ്യാന്‍ ഈ വത്ത്‌ ദിവസങ്ങളേക്കാള്‍ അല്ലാഹുവിങ്കല്‍ 
പ്രിയപ്പെട്ട മറ്റു ദിവസങ്ങളില്ല, സ്വഹാബികള്‍ അവിടത്തോട്‌ ചോദിച്ചു: “ജിഹാദും 
അങ്ങനെയാണോ”? (അഥവാ -മറ്റു മാസങ്ങളില്‍ ജിഹാദ്‌ ചെയ്യുന്നതിനെക്കാള്‍ 
പുണ്യമാണോ ഈ മാസത്തിലെ അമലുകള്‍?) അവിടുന്ന്‌ -$- പറഞ്ഞു : അതെ, 
തന്റെ സമ്പാദ്യവും ശരീരവുമായി യുദ്ധത്തിന്‌ പുറപ്പെടുകയും ശേഷം തിരിച്ച്‌ 
വരാതിരിക്കുകയും ചെയ്തവരൊഴികെ ." (ബുഖാരി) 

സല്‍കര്‍മങ്ങളുടെ സുവർണാവസരങ്ങൾ കടന്നുപോകുന്നതിനു മുമ്പ്‌ അവ 


a-algasim.com 


12 ഹജ്ജ്‌ അനേകം സല്‍കര്‍മങ്ങളുടെ കലവറ 


പ്രയോജനപ്പെടുത്തുക. ജീവിതം വലിയ സമ്പാദ്യമാണ്‌, എണ്ണപ്പെട്ട ദിവസങ്ങള്‍ 
മാത്രമാണ്‌ നമുക്ക്‌ നല്‍കപ്പെട്ടത്‌, ആയുസ്സ്‌ വളരെ കുറവാണ്‌ എന്ന ബോധ്യം 
നമുക്ക്‌ ഉണ്ടായിരിക്കുക. 

പിന്നെ നിങ്ങള്‍ അറിയുക ; മുഹമ്മദ്‌ നബി -&5- യുടെ മേല്‍ സ്വലാതും 
സലാമും വര്‍ഷിക്കാന്‍ വേണ്ടി ദുആ ചെയ്യാന്‍ അല്ലാഹു നിങ്ങളോട്‌ 


കല്‍പിച്ചിരിക്കുന്നു. 


a-algasim.com 


